Kerala Gazette No. 32 dated 11th August 2009. 
PART II 


STORES PURCHASE 


Agriculture Department 


TENDER NOTICE 


പാറോട്ടുകോണം പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി 
യിലെ ഉപയോഗത്തിലേക്കായി ലബോറട്ടറി ഉപകരണങ്ങൾ 
നൽകാൻ സന്നദ്ധതയും യോഗ്യതയും ഉള്ള അംഗീകൃത 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്ര വച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


അടങ്കൽ തുക - രൂപ 10,00,000 (പത്ത് ലക്ഷം) ( പട്ടിക 
ടെണ്ടർ ഫാറത്തോടൊപ്പം ലഭിക്കുന്നതാണ്.) 


- ദർഘാസ് ഫോറത്തിന്റെ വില ഒറിജിനലിന് 1,500 രൂപ + 12.5 % 
വാറ്റും ഡ്യൂപ്ലിക്കേറ്റിന് 800 രൂപ + 12.5 % വാറ്റുമാണ്. ടെണ്ടർ 
ഫോറത്തിന്റെ വില പണമായോ മണിയോർഡറായോ മാത്രമേ 
സ്വീക രി ക്കു ക യു ള്ളു . ടെണ്ടർ ഫോറ ങ്ങ ൾ 21 - 8 - 2009, 
2 മണി വരെ പ്രവർത്തന സമയത്ത് ഈ ഓഫീസിൽ നിന്നും 
വിൽപ്പന നടത്തുന്നതാണ്. അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 3 
മണി വരെ മുദ്രവച്ച കവറുകളിൽ സമർപ്പിക്കുന്ന ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതാണ്. കവറിനുപുറത്ത്ലബോറട്ടറി ഉപകരണ 
ങ്ങൾ നൽകുന്നതിനുള്ള ടെണ്ടർ എന്ന് വ്യക്തമായി എഴുതി 
യിരിക്കണം. നിശ്ചിത സമയത്തിനു മുമ്പ് ലഭിക്കുന്ന ടെണ്ടറുകൾ 
അന്നേ ദിവസം 3.30 -മണിക്ക് അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാ 
രുടെ സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിട്ടുള്ള ഓഫീസറോ 
- അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളോ തുറക്കുന്നതായിരിക്കും. 


No . PT( 2 )-197/2009 . 

22nd July 2009 . 
Sealed superscribed tenders are invited for the 
supply of the Equipment — Gas Liquid Chromatograph for 
the use in Pesticide Testing Laboratory, Parottukonam , 
Nalanchira under the scheme on Modernization of 
Department Lab 2009 - 10 . 

- Total Cost _- Rs. 10 Lakhs ( Specification attached with 
the tender form ). 
| EMD - 1 % of the total cost . 

( Demand Draft drawn in favour of Deputy Director of 
Agriculture -cum -Senior Chemist payable at Vellayambalam , 
Thiruvananthapuram .) 
Cost of tender form : 

Original - Rs. 1,500 + 12 .5 % VAT . 
| Duplicate Rs. 800 + 12.5 % VAT. 
Date and time upto which tender form are sold 
21 - 8- 2009 , 2 p . m . 

Last date and time of receipt of tender 
21-8 -2009 , 3 p . m . 
Date and time of opening of tender - 21-8-2009, 3.30 p . m . 

Amount of Security — 5 % of the total value of the 
contract. 

Period and supply and place of supply - Within 15 
days of receipt of supply order at P. T. Lab , Parottukonam . 

Address to which tender to submitted - Deputy 
Director of Agriculture -cum -Senior Chemist. 

Tender form special condition and further details if 
any required can be had from the office of the 
undersigned during office hours on all working days. The 
price of tender forms will be received only by cash 
remittance or money orders. Cheques, Drafts and Postage 
Stamps etc . will not be accepted . 

The submission of tender should strictly in 
accordance with special condition and as per rules and 
regulation prescribed by the Government. 


- ടെണ്ട റി നോ ടൊപ്പം ടെണ്ടർ തു കയുടെ 1 % വരുന്ന 
തുകയ്ക്ക് തുല്യമായ ഡിമാന്റ് ഡാഫ്റ്റ് ഏണസ്റ്റ്മണി 
ഡെപ്പോസിറ്റായി സമർപ്പിച്ചിരിക്കണം. ഡെപ്യൂട്ടി ഡയറക്ടർ 
കം - സീനിയർ കെമിസ്റ്റ്, പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് സബോറട്ടറി, 
പാറോട്ടുകോണം എന്നയാളുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
(ട്രാവൻകൂറിന്റെ വെള്ളയ മ്പലം ശാഖ യിൽ മാറാ വുന്ന 
വിധത്തിൽ ആയിരിക്കണം. 


സ്റ്റോർ പർച്ചേസ് വ്യവസ്ഥകൾക്കും കൃഷി ഡയറക്ടറുടെ 
അംഗീകാരത്തിനും വിധേയമായി സ്വീകരിക്കപ്പെടുന്ന ടെണ്ടറിന്റെ 
ഉടമയ്ക്ക് നിയമാനുസൃതം സഫൈ ഓർഡർ നൽകുന്നതായിരിക്കും. 
ടെണ്ട റു കൾ സ്വീകരിച്ച വിവരം അറിയിച്ചുകഴി ഞ്ഞാൽ 
ടെണ്ടറുകാരൻ തുകയുടെ 5 % വരുന്ന തുക താഴെ ഒപ്പിട്ടിട്ടുള്ള 
ആളുടെ പേരിൽ ഡി . ഡി. ആയി സുരക്ഷാനിക്ഷേപമെന്ന 
നിലയിൽ നൽകേണ്ടതും 50 രൂപ മുദ്രപ്പത്രത്തിൽ നിയമാ 
നുസൃതമായ കരാർ വയ്ക്കേണ്ടതുമാണ്. 


സയെഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ ടെണ്ടറുകാരൻ 
സയെ ഓർഡർ തീയതി മുതൽ 15 ദിവസത്തിനകം താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആളുടെ ഓഫീസിലോ അയാൾ നിർദ്ദേശിക്കുന്ന 
സ്ഥലത്തോ സാധനങ്ങൾ എത്തിച്ചു നൽകേണ്ടതാണ്. 


Gaz . No. 32 / 2009/DTP (Stores). 


SPECIFICATIONS 


1. Microprocessor controlled Gas Chromatograph with 

larger oven around 23 litres to install all types of 
columns . Provision to mount maximum 4 injection 
ports — 1 No. 
(1) Vendor to quote 2 packed injection ports with 

provision to upgrade to 1 or 2 -more additional 

capillary / packed injection port . 
(2) LCD Graphical display with feather touch screen 

control for all parameters for injector, detector 

and oven etc . 
(3) Temperature range for oven is ambient to 500°C 

with dual oven heat protection one by user and 

another factory set. 
(4 ) Microprocessor temperature programmer with 

heating rate of 0 . 1° C /minute to 50° C /minute . 
(5 ) Provision for automatic cooling through 

automatic dual flop using stepper motor. 
(6) Method files : 40 files. 
(7) Auto diagnostics : Checks, corrects , operation 

and status of Gecontrol, RAM , ROM , CPU 
sensor, keyboard and Auto Diagnosis while 

starting and importantly while running too . 
(8) ON /OFF pneumatics — switches-pressure switch 

to be provided in the GC . 
(9) Vendor to quote all necessary accessories like 

packed column, interconnecting tubings for 

installation of the GC . 
(10 ) Gas Chromatograph should be upgraded with 

ECD , TID , FPD , PID . 
2 . 32 bit window 2000 /XP based chromatography 

integration software with PC , colour monitor & 

printer -branded — 1 No. 
3 . Two independent Flame Ionization Dectector-two for 

packed made up of stainless steel solid state liner 
electrometer amplifier, with 1 electrometer sensitivity 
1 x 10 -12 Amps full scale sensitivity of FID 
5 x 10 - 12 gram /sec for C9 hydrocarbons, noise < 1 % , 

max . temperature 450°C with auto zero facility . 
4. Start up kit — 1 Set 
5. UPS - 5 KVA -with 1 hour backup — 1 No. 
6 . Gas cylinders for Hydrogen , Nitrogen & Air — 3 Nos. 
7. Regulators for Gas cylinders , Hydrogen 

Nitrogen & Air — 3 Nos . 


Quantity shown in the tender notice is approximate. 
The successfull tenderer is bound to supply the 
actual numbers shown in the supply order (Which 
may be more or less than the published quantity ) 
during the contract period at the accepted rates and 

conditions. 
3. The rates quoted should be inclusive of all taxes 

(if applicable ). Loading, unloading charges etc . 
for delivery at Pesticide Testing Lab , and cost of 
installation of the equipment (without incurring any 
extra cost for this department). 
Tender should be submitted in the prescribed form 
along with an agreement in Kerala stamp paper worth 

Rs. 50 ( Fifty only ). 
5 . Special Condition and supply order will form part of 

the agreement and special condition should be 
returned with tender form duly signed in proper 

places by the tenderer. 
6 . Before supplying commences the successful tenderer 

should execute an agreement in Kerala stamp paper 
worth Rs. 50 (Fifty only ) in prescribed form . He will 
also have to deposit a security of 5 % of tendered 
amount which is inclusive of Earnest Money Deposit 
furnished the security should be in the form of 
Demand Draft drawn in favour of Deputy Director of 
Agriculture - cum -Senior Chemist, Pesticide Testing 
Lab , Parottukonam ,. Thiruvananthapuram payable at 
State Bank of Travancore , Vellayambalam , 

Thiruvananthapuram . 
7. The rates quoted should be firm upto 31 -3 -2010 and 

contract is valid upto 31-3 - 2010 . 
8. The supply should be completed within 15 days of 

receipt of supply order and claim settled at the latest 

by 31 -3 - 2010 . 
9. Undersigned is at liberty to test and satisfy the 

quality and quantity of supplied articles and the 
contractor is liable to replace any item damaged 

during such testing at his cost. 
10 . The contractor or his agent should be present at the 

time of opening of tenders. 
The contractor or his agent should be present at the 
time of supply and should entrust the articles to the 
officers concerned at this laboratory . The 
transportation , loading and unloading etc . should be 

met by the contractor. 
12. On completion of supply the invoice in triplicate 

should be drawn in favour of Deputy Director of 
Agriculture - cum -Senior Chemist, Pesticide Testing 
Laboratory , Thiruvananthapuram for effecting 

payment. 
13. Separate bills should be sent for each order . 


SPECIAL CONDITIONS 
1. The materials supplied should be in strict conformity 

with the specifications given in the list of articles 
appended with tender notice . 


14. The payment in respect of equipments will be release 

only after satisfactory installation and demonstration 

of instruments by firm . 
15. In case of any dispute the decisions of Dy. Director 

of Agriculture Cum Senior Chemist will be final. 
16 . In case the date prescribed for opening of tender 

falls as a holiday it will be postponed to the very 
next working day without any further publicity be 

notices . 
17 . Violation of any rules/special conditions/ directions of 

supply order by contractor will lead to rejection of 

tender. 
18. Deputy Director of Agriculture cum Senior Chemist 

reserves the right to reject any tenders /cancel the 
purchase of any item / at his discretion without 

assigning any reason . 
19 . This order is placed on behalf of the Govt . of Kerala 

and the C . S . T. declaration in " D Form will be issued 
by supplied Officer, wherever necessary . 


ദർഘാസ് പ്രമാണം തിരു വ ന ന്ത പുരം അ സി . 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൃഷി കാര്യാലയത്തിൽ നിന്നും 
10 - 8- 2009 മുതൽ ദർഘാസ് ദിവസം വരെ പകൽ 11 മണിക്കും 
1 മണിക്കുമിടയിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആവശ്യപ്പെട്ടുകൊണ്ടുളള അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത 
തുക വില്പന നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് രസീത് 
- വാങ്ങേ ണ്ട തു മാ ണ്. ദർഘാസ് ( പമാ ണ ത്തിന്റെ അധിക 
പകർപ്പിന് വില്പന നികുതിയടക്കം പ്രത്യേക വില അടക്കേണ്ട 
താണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണവ 
ശാലും മടക്കി കൊടുക്കുന്നതല്ല . ദർഘാസ് പ്രമാണം അംഗീ 
കൃത കമ്പനി/ ഏജന്റ്മാർക്ക് മാത്രം നല്കുന്നതും ആയത് 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസി.എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കൃഷി, തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്ററ് നിരതദ്രവ്യമായി ദർഘാ 
സിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാ 
ത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കു 
ന്നതാണ്. ദർഘാസിനൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റ് നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ്. കൃഷി 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. 


അസി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, (കൃഷി) 

- ( ഒപ്പ്) 
വെള്ളായണി, 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

എഞ്ചിനീയർ (കൃഷി). 


( Sd .) 
Deputy Director of 

| Agriculture 
- cum- Senior Chemist. 


Pesticides Testing Laboratory , 
Parottukonam , Nalanchira P. O ., 
Thiruvananthapuram -695 015 . 


Collegiate Education Department 


ദർഘാസ് പരസ്യം 


SHORT TENDER NOTICES 


No. A1- 326/2009 (1 ) 


20th July 2009. 


Sealed tenders are invited for the supply of DLP 
Projector to E . K . N .M . Govt. College, Elerithattu , 
Kasaragod. 


നമ്പർ എ . ഇ . ( 2) 318 / 2009. 

2009 ജൂ ലൈ 13. 
കേരള ഗവർണ്ണർക്കു വേണ്ടി അസി. എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ കൃഷി, തിരു വ ന ന്ത പുരം താഴെ പറയുന്ന 
കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത 
കമ്പനികളിൽ നിന്നും/ ഏജന്റുമാരിൽനിന്നും മത്സര സ്വഭാവമുള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . 
ദർഘാസുകൾ 20 - 8 - 2009 വൈകുന്നേരം 3 മണിവരെ ഈ 
ആഫീസിൽ സ്വീക രിക്കു ന്നതും അന്നേ ദിവസം 3 . 30 - ന് 
ഹാജരുളള കമ്പനിക്കാരുടെയോ അവർ രേഖാമൂലം അധികാര 
പ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
തുമാണ്. പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധി ദിവസമായാൽ അടുത്ത പ്രവർത്തിദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതും തുറക്കുന്നതുമാണ്. 
ക്രമം കാർഷിക ഉപകരണത്തിന്റെ 

നിരതദ്രവ്യം 
നമ്പർ വിശദീകരണവും എണ്ണവും 

രൂപ് 
1 ട്രാക്ടർ 40 - 50 HP 

1 % 
കൾട്ടിവേററർ , കേജ് 
വീൽ ഉൾപ്പെടെ 1 
പവർ ടില്ലർ യൂണിറ്റ് 

1 % 
12 HP - 1 


Specification : — 2000 ANSI Lumens Brightness 

2500 :1 Contrast Ratio 
SVGA (800x600 ) Resolution 
With Screen and Stand — 1 No. 


The tender should be superscribed “ Tender for 
supply of DLP Projector 2009 - 10 ” and addressed to “ The 
Principal, E . K . Nayanar Memorial Government College , 
Elerithattu , Elerithattu P . 0 ., Kasaragod Dist. Pin - 671 314 . 
Last date of receipt of tender is 25 -8 - 2009 , 2 p .m . Late 
tenders will not be accepted . The tenders will be opened 
at 3 p . m . on 25 - 8 - 2009 in the presence of such of the 
tenderers or their authorized representatives who may be 
present at that time. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമ നമ്പർ 1 - ന് രൂപ 
1, 100 + 12.5 % വി . നി ., ക്രമനമ്പർ 2 - ന് രൂപ 400 + 12 .5 % വി. നി . 


Intending tenderers may on application to The 
Principal, E . K . Nayanar Memorial Government College, 
Elerithattu , obtain the requisite tender forms on which 
tenders should be submitted. Application for tender form 


സപ്പെ കാലാവധി 3 മാസം. 


Zoom 

--- - 50 to 200 % 
Category 

- Duplex 
Networking feature 

- No 
The tenders should be superscribed “ Tender 
for supply of Digital Copier with Printer 2009 -10 ” and 
addressed to “ The Principal, E . K . Nayanar Memorial 
Government College , Elerithattu , Elerithattu P . O ., 
Kasaragod District, Pin - 671 314 . Last date of receipt of 
tender is 25 - 8 - 2009 , 2 p .m . Late tenders will not be 
accepted . The tenders will be opened at 3 .30 p . m . on 
25 - 8 - 2009 in the presence of such of the tenderers or their 
authorised representatives who may be present 
at that time. 


should be accompanied by a cash remittance of Rs . 338 
which is the price fixed for a form and which is not 
refundable under any circumstances. Those who wish to 
get the tender forms by post may remit an additional 
amount of Rs. 30 . The tender forms are not transferable . 
Sale of tender forms will be closed at 2 p.m . on 24 -8 -2009. 
Cheques , Postage Stamps, etc . will not be accepted 
towards the cost of forms, nor will the forms be sent per 
V . P. P. Duplicate tender forms, if required will be issued 
at Rs. 169 per copy. 

ഇ . കെ . നായ നാർ മെമ്മോ റി യൽ ഗവ. കോളേജ്, 
എളേ രി ത്തട്ടിലേക്ക് ഡി .എൽ. പി . പാജ ക്ടർ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
ഇനവിവരം 2000 എ . എൻ. എസ്. ഐ . ലൂമൻസ് 

ബറ്റ്നസ്, 2500: 1 കോൺട്രാസ്റ്റ് റേഷ്യാ 
എസ്. വി. ജി . എ . (800 - 600 ) റസല്യൂഷൻ 

സീനും സ്റ്റാന്റും ഉൾപ്പെടെ 1 എണ്ണം. 
ദർഘാസ് അടക്കം ചെയ്ത ക വ റിനു പുറത്ത് 
“ ഡി . എൽ. പി. പ്രൊജക്ടർ വിതരണം ചെയ്യാനുള്ള ദർഘാസ് 
2009 - 10 എന്ന് എഴുതി പ്രിൻസിപ്പാൾ ഇ . കെ . എൻ. എം . ഗവ. 
കോളജ് എളേരിത്തട്ട്, എളേരിത്തട്ട് പി . ഒ., കാസറഗോഡ്, 
പിൻ- 671 314 എന്ന വിലാ സ ത്തിൽ അയ ക്കേ ണ്ട താ ണ് . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 25 - 8- 2009 , 
2 മണി. ദർഘാസുകൾ 2009 ആഗസ്റ്റ് മാസം 25 -ാം തീയതി 
ഉച്ചയ്ക്ക് 3 മണിക്ക് അപ്പോൾ സന്നിഹിതരായിട്ടുളള കരാറുകാരു 
ടെയോ അവരുടെ അംഗീകൃത ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . 

പങ്കെടുക്കാൻ താല്പര്യമുളള കരാറുകാർ ദർഘാസ് 
ഫോറം ലഭിക്കു ന്നതിന് പ്രിൻസിപ്പാൾ, ഇ . കെ .എൻ. എം . 
ഗവ : കോളേജ്, എളേരിത്തട്ട്, എന്ന വിലാസത്തിൽ അപേക്ഷി 
ക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ 
വില 338 രൂപ പണമായി അടയ്ക്കേണ്ടതാണ്. ഫോറത്തിന്റെ 
വില തിരിച്ചു നല്കുന്നതല്ല . ദർഘാസ് ഫോറം തപാൽമാർഗ്ഗം 
ലഭിക്കു ന്ന തി ന് 30 രൂപ അധികമായി അടക്കേ ണ്ട താ ണ് . 
ടെൻഡർ ഫോറങ്ങൾ കൈമാററം ചെയ്യാൻ പാടുള്ളതല്ല. 
ദർഘാസ് ഫോറത്തിന്റെ വില്പന 2009 ആഗസ്റ് 24 -ാം 
തീയതി ഉച്ചക്ക് 2 മണിക്ക് അവ സാ നി ക്കും . ദർഘാസ് 

ഫോറത്തിന്റെ വിലയായി ചെക്ക്, പോസ്റജ് സ്ററാമ്പുകൾ 
മുതലായവ സ്വീകരിക്കുക യോ ഫോറം വി . പി. പി . ആയി 
അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. ഡ്യൂപ്ലിക്കേററ് ദർഘാസ് 
ഫോറങ്ങൾക്ക് 169 രൂപ അധികമായി അടയ്ക്കേണ്ടതാണ്. 


Intending tenderers may on application to the 
Principal, E . K . Nayanar Memorial Government College , 
Elerithattu , obtain the requisite tender forms on which the 
tenders should be submitted . Application for tender form 
should be accompained by a cash remittance of Rs. 450 
which is the price fixed for a form and which is not 
refundable under any circumstances . Those who wish to 
get the tender forms by post may remit an additional 
amount of Rs. 30 . The tender forms are not transferable. 
Sale of tender forms will be closed at 2 p . m . on 24 - 8 - 2009 . 
Cheques , Postage Stamps etc ., will not be accepted 
towards the cost of forms, nor will the forms be sent per 
V . P. P. Duplicate tender forms if required will be issued at 
Rs. 225 per copy. 


- ഇ . കെ . നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് 
എളേരിത്തട്ടിലേക്ക് ഡിജിറ്റൽ കോപ്പിയർ വിത്ത് പിന്റർ 
ഒരെണ്ണം വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


20 - 20 


ഇനവിവരം 
മിനിമം കോപ്പിയിംഗ്- പ്രിന്റിംഗ് സ്പീഡ് 
( സി . പി . എം .) 
പേപ്പർ വലിപ്പം ( ഒറിജിനൽ-ഇമേജ്) എ3- എ3 
റാം 

16 എം . ബി . 
ബൈ പാസ്സ് 

50 ഷീറ്റ് 
സൂം 

50 മുതൽ 200 % 

വരെ 
കാറ്റഗറി 

- ഡ്യൂപ്ളക്സ് 
നെറ്റ് വർക്ക് സംവിധാനം 

വേണ്ട 
ദർഘാസ് അടക്കംചെയ്ത കവറിനു പുറത്ത് ഡിജിറ്റൽ 
കോപ്പിയർ വിത്ത് പ്രിന്റർ വിതരണം ചെയ്യാനുള്ള ദർഘാസ് 
2009 - 10 ” എന്ന് എഴുതി പ്രിൻസിപ്പാൾ ഇ . കെ . എൻ. എം . 
ഗവൺമെന്റ് കോളേജ്, എളേരിത്തട്ട്, എളേരിത്തട്ട് പി . ഒ., 
കാസറഗോഡ്, പിൻ- 671 314 എന്ന വിലാസത്തിൽ അയക്കേണ്ട 
താണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
25- 8- 2009, 2 മണിയാണ്. ദർഘാസുകൾ 2009 ആഗസ്റ്റ് മാസം 
25 -ാം തീയതി ഉച്ചയ്ക്ക് 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള 
കരാറുകാരുടെയോ അവരുടെ അംഗീകൃത ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 


No . A1- 403/2009 . 

20th July 2009. 
Sealed tenders are invited for the supply of Digital 
Copier with Printer one Number to E . K . N . M . 
Government College, Elerithattu , Kasaragod . 

Specification 
Minimum copying/ Printing speed (cpm ) - 20/20 
Paper size (Original/Image ) 

A3/ A3 
RAM 

16MB 
Bypass 

50 sheets 


-- പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കരാറുകാർ ദർഘാസ് 
ഫോറം ലഭിക്കുന്നതിന് പ്രിൻസിപ്പാൾ, ഇ . കെ . എൻ. എം . 
ഗവൺമെന്റ് കോളേജ്, എളേരിത്തട്ട് എന്ന വിലാസത്തിൽ 


അപേക്ഷിക്കേ ണ്ട താ ണ് . അപേക്ഷ യോ ടൊപ്പം ദർഘാസ് 
ഫോറത്തിന്റെ വില 450 രൂപ പണമായി അടയ്ക്കേണ്ടതാണ്. 
ഫോറത്തിന്റെ വില തിരിച്ചുനൽകുന്നതല്ല. ദർഘാസ് ഫോറം 
തപാൽ മാർഗ്ഗം ലഭിക്കുന്നതിന് 30 രൂപ അധികമായി അടയ്ക്കേ 
ണ്ടതാണ്. ടെണ്ടർഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 2009 ആഗസ്റ്റ് 24 -ാം തീയതി 
ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫോറത്തിന്റെ 
വില യായി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പു കൾ മുത ലാ യ വ 
സ്വീകരിക്കുകയോ ഫോറം വി . പി . പി . ആയി അയക്കുകയോ 
ചെയ്യുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾക്ക് 225 രൂപ 
അധികമായി അടയ്ക്കേണ്ടതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില ടാക്സ് അടക്കം 450 രൂപ . 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 28 - 8 -2009 വൈകുന്നേരം 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 29- 8- 2009 വൈകുന്നേരം 5 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31- 8 - 2009 
ഉച്ചയ്ക്ക് 12 മണി. 

- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കുന്ന 
തീയതി 30 - 9- 2009 . 

ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ചയയക്കേണ്ടതുമായ 
മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്. 


E . K . N . M. Government 
College, Elerithattu , 
Kasaragod. 


( Sd.) 
Principal. 


മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്. 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


Health Services Department 


Insurance Medical Services Department 


ദർഘാസ് പരസ്യം 


TENDER NOTICE 
[DIMS/ TN - 01/ 2009 -10 ) 


നമ്പർ എസ് . 3/ 2338 / 2009 . 


2009 ജൂ 


ലൈ 4 . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെപ്പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടർ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനവിവരം 


കമ 
നമ്പർ 


എണ്ണം 


അയൺകോട്ട് 6X3 18 ഗേജ് ഓയിൽ പൈപ്പ് 
18 ജി. സി .ആർ. ഷീറ്റ് വിത്ത് ആംഗുലർ 
ഫ്രയിം 
ഭഡ്സൈഡ് ലോക്കർ ഫുൾ സ്റ്റെയിൻലെസ് 
സ്റ്റീൽ ( 15 X15 ) 
സ്റ്റൗൾ തേക്ക് മരം 40X40x45 സിഎം. 
ഐ . വി സ്റ്റാന്റ്ഫുൾ എസ്.എസ്. ഡബിൾ 
ഹുക്ക് 
എക്സാമിനേഷൻ ടേബിൾ വിത്ത് ഹെഡ് 
അഡ്ജസ്റ്റബിൾ ഫുൾ എസ്. എസ്. 
വീൽ ചെയർ വിത്ത് സൈക്കിൾ റിം വിത്ത് 
സോളിഡ് റബ്ബർ വീൽ വിത്ത് പൗഡർ 
കോട്ടിംഗ് 
സ്ട്രക്ചർ ട്രോളി സ്റ്റീൽ സെസ് 6 X9/8 
വീൽ വിത്ത് ഫോർക്ക് 
സ്റ്റെറിലൈസർ ബിഗ് ( 20X8X6) 
വി . ഐ . പി . ചെയർ ( റോളിംഗ്) 
റെഡിബിൾ ട്രോളി ( 4 വീൽ വിത്ത് ഫോർക്ക് 1 
18 x 18 ” എസ്. എസ്. 
സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൻ 15 X 12 
സക്ഷൻ അപ്പാരറ്റസ് ഗുഡ് ക്വാളിറ്റി 
ഐ .എസ്. ഐ . സി. ഇ . സർട്ടിഫൈഡ് 


No. F4- 142 14/ 2009/DIMS. - 17th July 2009 . 

Sealed competitive tenders are invited for the 
supply of following equipments from original 
manufacturers approved /authorized distributor for the use 
of all ESI Dispensaries in Kerala . 

| 1 . Nebulizer - 137 Nos. ( Piston Model) 
- 2. Needle & Syringe destroyer _ 137 Nos . 
PAC - Rs. 6,85,000 . 
EMD - 1 % of P. A . C. 
Cost of Tender form : 

- Original - Rs. 1, 541 

Duplicate - Rs. 1,156 
Last date and time of sale of tender form — 17 - 8 - 2009, 

4 p . m . 
Last date and time of receipt of filled tenders — 

| 18 -8- 2009, 2 p. m . 
Date and time of opening of the tender - 19 - 8-2009 , 

11 a. m . 
Specifications of Nebulizer 
Compressor type (Piston type) 


Inter changeable jet caps for Upper, middle and lower 

respiratory tract treatment with 3 cones , air tube, 
mouth piece , filter (5 pieces) adult mask . 
Power : AC 230V , 50 HZ 
Power consumption : 80 VA 
Medication capacity : 5 ml. 
Particle size : 0 .5 to 10 mille/micron 
MMAD : 4 mille micron 
Sound level : around 60 Dba 
Average nebulization rate : 0 .2 ml/min . 
Compressor pressure range : 30 to 36 Psi 


ടെണ്ടർ അയയ്ക്കുന്ന കവറിന് മുകളിൽ ടെണ്ടർ നമ്പർ 
എസ്. 3 / 2338 / 09 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കേ 
ണ്ടതാണ്. 


Operating pressure range : 8 to 16 Psi 
Mode of operation - continues 
Dimension : (LxWxH ) 300x180x115 mm . 
Weight : 2 .3 kg. (maximum ) 
Nebulizer chamber should be autoclavable 

The firm should submit the following certificates 
along with the tenders : 
(1) The certificate that the quoted equipment have not 

been and are not being supplied to any other 

organization at a rate lower than being quoted here . 
(2) A certificate about satisfactory performance of the 

equipment duly authenticated by other existing 
users of the equipment. 
Firms should also give a certificate that spares of 
the equipment quoted will be made available 

at least for five years. 
(4 ) Firm should undertake to enter into Annual 

Maintenance Contract atleast for five years after 
completion of warranty and accordingly quote the 
rates for Annual Maintenance Contract in the 
tender. 


Notwithstanding the above , the undersigned reserves 
the right to accept or reject any/ all tenders without 
assigning any reason thereof but subject to Store 
Purchase Rules . The purchase will be made strictly 
invoking Store Purchase Rules as applicable to any other 
purchase under Government Department and any 
omissions/oversight crept in the tender shall be treated as 
void if the clause / rules in Store Purchase Rules commit 
the same. 
Directorate of Insurance 
Medical Services, 

| ( Sd.) 
Thiruvananthapuram . 

Director 


( 3 ) 


Public Works Department 
ലഘു ദർഘാസ് പരസ്യം 

[7/ ഇഇ /2009- 10 ) 


The firm has to submit two bids , technical bid and 
price bid each on the same day and but in separate 
covers. The technical bid will be opened at first instance 
and decisions of Technical Evaluation Committee will be 
accepted regarding conformity with given 
specification. As regards price bid eligible tender i. e . 
who qualifies the Technical Evaluation Committee 
evaluation at first instance will be opened . If any firm 
quotes more than one model ( i. e . higher and lower 
model). EMD of 1 % separate for both quoted items 
should be submitted according to value of quoted 
item . In case only one EMD is followed / enclosed for 
two models quoted , EMD will be treated as for the lowest 
one . 


നമ്പർ ഡി . ബി . 824 / 2009. 

2009 ജൂ ലൈ 22 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടിതാഴെ പറയുന്ന ജോലികൾക്ക് 
കോട്ടയം, എറണാകുളം മേഖലയിൽ സർവ്വീസ് സെന്ററുകളുള്ള 
അംഗീകൃത വിതരണക്കാർ നിർമ്മാതാക്കൾ എന്നിവരിൽനിന്നും 
20 - 8 - 2009 -ാം തീയതി വൈകുന്നേരം 4 മണിവരെ മുദ്രവെച്ച 
കവറിൽ മൽസ ര സ്വഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . ഇ പ കാ രം ലഭിക്കുന്ന ദർ ഘാ സു കൾ 
അന്നേദിവസം 4.30 - ന് ഹാജരുള്ള വിത ര ണക്കാർ 
നിർ മ്മാ താ ക്ക ളുടെ സാന്നിദ്ധ്യ ത്തിൽ എക് സി ക ട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തിയ മറ്റ് 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. ദർഘാസുകൾ സമർപ്പിക്കുന്ന 
വിതരണക്കാർ നിർമ്മാതാക്കൾ ഈ ജോലിക്ക് ഒരു വർഷം 
ഗ്യാരന്റി നൽകേണ്ടതാണ്. 
ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽ തുകയും 
1 16/ ഇഇ / 2 0 0 9 - 10 - ഇടുക്കി ജില്ല യി ചെല 

കോലാനി പൗൾട്രി ഫാമിൽ മൈക്ക് സെറ്റ് 
സപ്ലെചെയ്ത് സ്ഥാപിക്കുക - രൂപ 32,973 
2 17/ ഇഇ / 2 0 09 - 10 - ടി ടി ഡിജിറ്റൽ ക്യാമറ 

സപ്ലെ ചെയ്യുക - രൂപ 15,500 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 300 + വാറ്റ്. 
നിർമ്മാണ കാലാവധി ഒരു മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും ആവശ്യമുള്ളവർ 
ദർ ഘാ സ് ദിവസം ഒരു മണിക്കു മുമ്പായി ദർഘാ സ് 
പമാ ണ ങ്ങ ളുടെ വില (മടക്കി നൽകാ ത്ത ത് ) സഹിതം 
രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കുന്ന വിതരണക്കാർ നിർമ്മാതാക്കൾ ഗവൺമെന്റ് 
സ്ഥാപനങ്ങൾക്കു വേണ്ടി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 
ചെയ്ത സമാനസ്വഭാവമുള്ള ജോലികളുടെ വിവരണങ്ങളും 
ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 50 
രൂപ മുദ ര ത ത്തിൽ പാഥ മിക ഉട മ്പടി സമർപ്പി ക്കേ 
ണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത് 
വകു പ്പിൽ നില വിലുള്ള എല്ലാ നിയ മ ങ്ങളും ഇതിനും 
ബാധകമായിരിക്കും. 


850 


400 


The number and date of opening of the tender should 
be superscribed on the envelope containing the tender. 

Acceptance and rejection of tender will be governed 
by Store Purchase Rules . 

Tender forms can be obtained eigther direct from the 
Office of the Director of Insurance Medical Service on 
payment of its actual cost by Cash /Money Order from 
30 - 7 - 2009 or on post on request by paying Rs . 50 
(Rupees Fifty only ) additionally over and above the cost 
of tender forms. Filled tender forms not subscribed to 
Store Purchase Rules and above conditions will be 
rejected summarily. 

Tenders will be opened as specified above, as 
enjoined in the Store Purchase Rules. 

The equipment tenderd should confirm ISI 
specification . The prices quoted should be inclusive of 
all taxes, duties and transportation charges to the place of 
delivery /specified by Purchaser. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, 

( ഒപ്പ്) 
കോട്ടയം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


Technical Education Department 

SHORT TENDER NOTICE 
No. P1/ 1690 /09 /C . 

7th July 2009. 
Sealed tenders are invited for the supply of the following equipments/consumables for the use of various (listed 
below ) Department of College of Engineering , Thiruvananthapuram . 


File No 


SI. 
No. 


and Tender No. 


Department Name 

of item with 
approximate 

cost 


Cost of tender forms 
Original Duplicate By post 
Rs. 

(Original) 

Rs. 
(4 ) (5 ) (6 ) 


Last date and 
time of sale of 

tender 

form 


Rs. 


Last date Date and 
and time time of 
of receipt opening 
of tender 
form 
(8 ) (9 ) 


(1 ) 


(2 ) 


(3 ) 


( 7) 


P1/ 1690 /09/C 
4 /09 /P1/C 


Civil Engineering 
Department 
Consumables- Rs. 27,425 


338 


170 


378 


19 -8-2009, 

2 p .m . 


20 -8 -2009, 21 -8 -2009 , 

3 p .m . 11 a.m . 


2 


P1/3954 /09 /C 
5 /09/P1/C 


450 


225 


490 


do 


450 
450 


Do. ( 1) Digital Strain 

Indicator - 1 No . 
( 2 ) Accelerometer , 

2 Nos. 

Rs. 86 ,500 
Do. Consumables 

Rs. 99,700 
Do . (1) Portable Concrete 

mixer - 1 No. 
(2 ) Tile Abration 

Testing machine 
1 No . 
Rs. 1,52,000 


225 
225 


490 
490 


d o. 
do. 


do. 
do. 


do. 
do . 


450 


3 P1/4250 /09 /C 

6 /09 /P1/C 
4 P1/4073/ 09/C 

7 /09/P1/C 


225 


490 


450 


225 


20 -8 -2009, 

2 p.m . 


21 -8 -2009, 24 - 8- 2009 , 

3 p .m . 11 a.m . 


5 


P1/ 3952/09/ C 
8 /09/P1/ C 


Do. ( 1) Hydrualic hand 

pallet truck - 1 No . 
( 2 ) Wheel barrow 


1 No . 


Rs. 1,25, 100 


- 


450 


225 


490 


do. 


do. 


do . 


6 


P1/3955 /09 /C 
9 / 09 /P1/ C 


Do . Piezo electric 

uniaxial 
accelerometer , 
6 Nos . 

Rs. 1,50,000 
Do . (1) Hand held 

GPS - 2 Nos. 


- 


450 


225 


490 


do . 


do . 


do . 


7 


P1/3846 /09 /C 
10 /09/P1/ C 


( 2) Ranging Rod 

( 2 m length ) 

25 Nos . 
( 3) Ranging Rod 

( 3 m length ) 
10 Nos. 
Rs. 1,00 ,000 


450 


225 


490 


2 1-8-2009, 

2 p .m . 


24 -8-2009, 25 -8 -2009, 

3 p.m . 11 a.m . 


8 


(1) 


(2) 


(3 ) 


(4) 


(5) 


(0) 


(7) 


(8) 


(9) 


8 P1/4001/09/M 

11/09 /P1/ C 


Mechanical Engineering 
Department 

80 AH SMF 
Batteries - 10 Nos. 
Rs. 80 ,000 


450 


225 


490 


2 1 -8 -2009, 

2 p .m . 


24 -8-2009, 25 -8-2009, 

3 p .m . 11 a.m . 


9 


P1 /4032/ 09 /M 
12 /09/P1/M 


Do. Hydraulic Floor 

Crane (Portable ) 
1 No. 
Rs. 1,50 ,000 


450 


225 


490 


do. 


do . 


do . 


10 


P1/4029/ 09 /M Do. MIG /MG 
13/09/P1/M 

welding machine 
1 No. 
Rs. 1,50,000 


450 


225 


490 


24-8 - 2009, 

2 p .m . 


25-8 -2009, 26 -8 - 2009, 

3 p .m . 11 a.m . 


11 


450 


225 


490 


do . 


do . 


do . 


12 


P1/3880 /09/EE Electrical Engineering 
14 /09 /P1 /EE Department 

Electrical 
Equipments , 

Rs. 1 ,55 ,000 - 
P1/3845/09/EE Do. Ammeter /voltmeter , 
15 /09 /P1/ EE 

Portable DC meter, 
Digital Multimeter 
and other Electrical 
Equipments — 

Rs. 1, 00 ,000 
P1/3796 /09 /EE Do. Glow Wire 
16 /09/ P1 /EE Apparatus — 1 No . 

Rs. 1,80 ,000 


450 


225 


225 


490 


490 


do . 


do 


do . 


do 


do. 


do . 


13 


225 


490 


25-8 - 2009, 

2 p.m . 


26 -8 -2009 , 27 -8-2009 , 

3 p.m . 11 a.m . 


14 


225 


490 


do . 


do . 


do . 


15 


P1/3851/EE Do. (1 ) 8086 Micro 
17 /09 /P1/ EE 

processor Kit 

(30 Nos.) 
(2 ) Two channel 

DAC interface 

board - 5 Nos. 
(3 ) Eight channel 

ADC interface 
board – 5 Nos. 

Rs. 1,00 ,000 - 450 
P1/3844/09/EE Do. Ammeter , Portable 
18 / 09 /P1/EE DC meter and 

Power Electrical 
Equipments 

Rs. 1,00 ,000 - 450 
P1/4104 /09/Arch Architecture Engineering 
19 /09/P1/ A 

Department 
(1) Digital Lux 

Meter - 1 No . 
(2 ) Digital 

Anemometer- 1 No. 


225 


490 


do . 


do . 


do . 


16 


- (1) (2) ( 3 ) 

| (7) 

(8) (9 ) 
(3 ) Architectural 

Evaluation 
system 
Rs. 1, 70 ,200 

450 225 490 26-8-2009, 27 -8 -2009 , 28 - 8- 2009, 

2 p . m . 3 p . m . 11 a. m . 
17 P1/4656 /09/C Civil Engineering 
20/ 09 /P1/ C Department 

Overhewel projector 
3 Nos . 
Rs. 54, 000 

450 225 490 do. do. do . 
18 P1/4028 /09 /M Mechanical Engineering 
- 21/ 09/P1/ M Department 

TIG Welding Machine 
AC/DC- 1 No . 
Rs. 2,50,000 

563 282 603 do. do. do. 
19 P1/4244 /09 /D /FIST Civil Engineering 
22 / 09 / P1 / C 

Department 

Water Deionization 
system - 1 No. 
Rs. 5, 00, 000 1125 563 1165 27-8-2009, 28-8-2009, 29-8-2009, 

2 p . m . - 3 p. m . 11 a. m . 
20 P1/3997/09/C /FIST Do. Smart Antenna 

system for GIS 
Data Collection - 1 No . 
Rs. 2, 97 ,000 - 675 338 715 do . 

do . do . 
21 P1/3995/09 /C /FIST Do. Wheel Rut 
24/09/ P1/ C 

Testor - 1 No. 
Rs. 4, 95,000 

1125 563 1165 

I do . do . 
22 P1/3996 /09/ C /FIST Do. Viscometer- 1 No. 
25/ 09/ P1 / C - Rs. 4,53,000 

1125 563 1165 27-8 - 2009 , 28 -8- 2009 , 31- 8-2009 , 

2 p . m . 3 p . m . 11 am. 
23 P1/4245 /09 /C /FIST Do. Atomic Absorption 
26 /09/ P1 / C 

Spectrophotometer 
1 No. 
Rs. 13 ,80,000 S 1125 563 1165 

do . 

do . do . 
Intending tenderers may on application to the undersigned to obtain the requisite tender form on which tenders 
should be submitted . Application for the tender form should be accompanied by a remittance of above prices fixed for the 
same and which is non - refundable under any circumstances. The tender forms are not transferable . Cost of tender form is 
only acceptable by Money Order or cash remittance to this office. As per condition the tender should send along with his 
tender an agreement executed and signed in Kerala Stamp Paper value of Rs. 50 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, tender form and Earnest Money Deposit will be rejected . 

തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ എൻജിനീയറിംഗ് വകുപ്പിൽ ആവശ്യമായ യന്ത്രാപകരണങ്ങൾ വിത 
രണം ചെയ്യാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറം ദർഘാസ് ദർഘാസ് 
ക്രമ ഫയൽ നമ്പരും ഡിപ്പാർട്ട്മെന്റും ദർഘാസ് പ്രമാണത്തിന്റെ വില വിൽപ്പനയുടെ സ്വീകരിക്കുന്ന തുറക്കുന്ന 
നമ്പർ ദർഘാസ് നമ്പരും ഇനവിവരവും അസ്സൽ പകർപ്പ് തപാൽ വഴി അവസാന അവസാന തീയതിയും 
അടങ്കൽ തുകയും രൂപ് രൂപ് - രൂപ് 

തീയതിയും തീയതിയും സമയവും 

സമയവും സമയവും 
- (1) ( 2 ) 

(8) 
1 പി1 / 1690/ 09/ സി സിവിൽ എഞ്ചിനീയറിംഗ് 338 170 378 

19 - 8 - 2009, 20 - 8 - 2009, 21- 8 - 2009, 
4/09/ പി1/ സി ഡിപ്പാർട്ട്മെന്റ്- 

2 മണി 

3 മണി 11 മണി 
കൺസ്യൂമബിൾസ് 
- രൂപ 27 ,425 


do . 


( 3 ) 


- ( 1) 


- (2 ) 


(7 ) 


- ( 8 ) 


(9) 


450 


225 


225 


490 


490 


2 പി1/3954 /09 / സി 

5 / 09 / പി1/ സി 


19 - 8 - 2009, 
2 മണി 


20 - 8 - 2009, 
3 മണി 


21 - 8 - 2009 , 
11 മണി 


സിവിൽ എഞ്ചിനീയറിംഗ് 450 
ഡിപ്പാർട്ടുമെന്റ് 
(1) ഡിജിറ്റൽ ട്രെയിൻ 

- ഇൻഡിക്കേറ്റർ-1 എണ്ണം 
(2) ആക്സിലറോമീറ്റർ-2 എണ്ണം 

രൂപ 86, 500 
ടി 

450 
കൺസ്യൂമബിൾസ് 
- രൂപ 99,700 


3 


450 


225 


225 


പി1 /4250/ 09/ സി 
6 /09/ പി1/ സി 


490 


490 


19 - 8 - 2009 , 
2 മണി 


20 - 8 - 2009 , 
3 മണി 


21 - 8 - 2009, 
11 മണി 


4 


225 


490 


പി1/ 4073 / 09 / സി 
7 / 09/ പി1 / സി 


20 - 8 - 2009 , 
2 മണി 


21- 8 - 2009 , 
3 മണി. 


24 - 8 - 2009, 
11 മണി 


ടി 

- 450 
(1) പോർട്ടബിൾ കോൺക്രീറ്റ് 

മിക്സർ-1 എണ്ണം 
| (2 ) ടൈൽ അബ്റേഷൻ 

ടെസ്റ്റിംഗ് മെഷീൻ- 1 എണ്ണം 
രൂപ് 1,52 ,000 


ണ 


- 450 


450 


225 


225 


490 


490 


5 പി1/3952/ 09/ സി 

- 8 /09/ പി1 / സി 


20 - 8 - 2009, 
2 മണി 


21- 8 - 2009, 
3 മണി 


24 - 8 - 2009 , 
11 മണി 


ടി 
(1) ഹൈഡ്രോളിക് ഹാന്റ് 

പാലറ്റ് ടക്ക്-1 എണ്ണം 
(2) വീൽബാരോ- 1എണ്ണം 

രൂപ 1,25, 100 


6ണ 


6 


225 


490 


പി1/3955/ 09/ സി 
9/09/ പി1 / സി 


20 - 8 - 2009, 
2 മണി 


21 - 8 -2009, 
3 മണി 


24 - 8 - 2009, 
11 മണി 


- 7 


225 


490 


പി1/ 3846/ 09 / സി 
10 /09 / പി1/ സി 


ടി 

-- 450 
(1) പിസ്സോ ഇലക്ട്രിക് 
യൂണിആക്സിയൻ 
അക്സിലറോമീറ്റർ 
6 എണ്ണം 
രൂപ 1,50,000 
ടി 

- 450 
(1) ഹാന്റ് ഹെൽഡ് 
-- ജി . പി.എസ്- 2 എണ്ണം 
( 2) റെയിഞ്ചിങ് റോഡ് 

(2 എം ലെങ്ത്)-25എണ്ണം 
(3 ) റെയിഞ്ചിങ് റോഡ് 

(3 എം ലെങ്ത്) - 10 എണ്ണം 
രൂപ 1,00,000 


21 - 8 -2009, 
2 മണി 


- 24 - 8 - 2009, 
- 3 മണി 


25 - 8 - 2009 , 
11 മണി 


225 


490 


21- 8 - 2009, 
2 മണി 


24 - 8 - 2009, 
3 മണി 


25 - 8 - 2009, 
11 മണി 


225 


490 


21 - 8 - 2009 , 
2 മണി 


24 - 8 - 2009, 
3 മണി 


25 - 8 - 2009 , 
11 മണി 


8 പി1/ 4001/09/ എം മെക്കാനിക്കൽഎഞ്ചിനീയറിംഗ് 450 
11 /09/ പി1/ എം ഡിപ്പാർട്ട്മെന്റ് - 

80 എ . എച്ച്. എസ്. എം. എഫ് 
ബാറ്ററി- 10 എണ്ണം 

രൂപ് 80 ,000 
9 പി1 / 4032/ 09/ എം മെക്കാനിക്കൽഎഞ്ചിനീയറിംഗ് 450 
12 / 09 / പി1/ എം ഡിപ്പാർട്ട്മെന്റ് - 

ഹൈഡ്രോളിക് ഫ്ളോർ 
കെയിൻ ( പോർട്ടബിൾ) 
1 എണ്ണം 

രൂപ് 1, 50,000 
10 പി1 / 4029/ 09/ എം മെക്കാനിക്കൽഎഞ്ചിനീയറിംഗ് 450 
13 / 09/ പി1/ എം ഡിപ്പാർട്ട്മെന്റ്- 

എം . ഐ . ജി ./ എം . എ . ജി . 
വെൽഡിംഗ് 
മെഷീൻ - 1 എണ്ണം 
രൂപ് 1, 50 , 000 


225 


490 


24 - 8 - 2009, 
2 മണി 


25 - 8 - 2009, 
- 3 മണി 


26 - 8 - 2009 , 
11 മണി 


- (1) 


(2) 


| (7 ) 


( 8 ) 


( 9 ) 


225 


490 


24 - 8 - 2009, 
2 മണി 


25 - 8 - 2009, 
3 മണി 


| 26 - 8 - 2009, 

11 മണി 


11 പി1/ 3880/ 09/ ഇഇ ഇലക്ട്രിക്കൽഎഞ്ചിനീയറിംഗ് 450 
14 / 09 / പി1/ ഇഇ ഡിപ്പാർട്ട്മെന്റ് 

ഇലക്ട്രിക്കൽഎക്യുപ്മെന്റ് 
രൂപ 1,55,000 


12 


450 


225 


490 


490 


24 - 8 - 2009 , 
2 മണി 


25 - 8 - 2009 , 
3 മണി 


26 - 8 -2009 , 
11 മണി 


പി1 / 3845/ 09 / ഇഇ ടി 

-- 450 
15 / 09 / പി1/ ഇഇ അമ്മീറ്റർ / വോൾട്ട് മീറ്റർ, 

പോർട്ടബിൾ ഡിസി മീറ്റർ, 
ഡിജിറ്റൽമൾട്ടീ മീറ്റർ, മറ്റു 
ഇലക്ട്രിക് സാധനങ്ങൾ 
രൂപ് 1, 00, 000 


13 


450 


225 


490 


പി1/ 3796/ 09 / ഇഇ 
16 / 09 / പി1/ ഇഇ 


25 - 8 - 2009, 
2 മണി 


| 26 - 8 - 2009, 

3 മണി 


27 - 8 - 2009 , 
- 11 മണി. 


ടി 

ഗ്ലോ വയർ അപ്പാരറ്റസ് 
1 എണ്ണം 
രൂപ 1,80,000 


14 


450 


225 


225 


490 


490 


പി1/3851 / 09 / ഇഇ 
17 / 09 / പി1/ ഇഇ 


25 - 8 - 2009 , 
2 മണി 


26 - 8 - 2009, 
3 മണി 


27 - 8 - 2009 , 
11 മണി 


ടി 

- 450 
(1) 8085 മൈക്രോ പ്രോസസ്സർ 

കിറ്റ്-3 എണ്ണം 
( 2) 2 ചാനൽ ഡി . എ . സി. 

ഇന്റർഫെയ്സ് ബോർഡ് 

5 എണ്ണം 
( 3) 8 ചാനൽ എ . ഡി. സി . 
- ഇന്റർഫെയ്സ് ബോർഡ് 
5 എണ്ണം 


രൂപ 1,00,000 


15 


450 


225 


225 


പി1 / 3844 / 09/ ഇഇ ടി 
18 / 09 / പി1/ ഇഇ 


490 


490 


25 - 8 - 2009, 
2 മണി 


26 - 8 - 2009 , 
3 മണി 


27 - 8 - 2009, 
11 മണി 


450 
അമ്മീറ്റർ പോർട്ടബിൾ 
ഡിസി മീറ്റർ, മറ്റു 
ഇലക്ട്രിക് ഉപകരണങ്ങൾ 
രൂപ 1,00,000 


450 


225 


490 


26 - 8 - 2009 , 


27 - 8 - 2009, 


28 - 8 - 2009, 


2 മണി. 


3 മണി. 


11 മണി 


16 പി1/4104 / 09 /ആർക്ക് ആർക്കിടെക്ചർ 
19 / 09/ പി1 / ആർക്ക് എഞ്ചിനീയറിംഗ് 

ഡിപ്പാർട്ടുമെന്റ്- 
(1) ഡിജിറ്റൽ ലക്സസ്മീറ്റർ 

1 എണ്ണം 
( 2) ഡിജിറ്റൽ അനിമോമീറ്റർ 

1 എണ്ണം 
(3) ആർക്കിടെക്ച്ചറൽ 

ഇവാല്യൂയേഷൻ 
സിസ്റ്റം 

രൂപ 1,70,200 
17 പി1/ 4656/ 09/ സി സിവിൽഎഞ്ചിനീയറിംഗ് 
20/ 09/ പി1 / സി ഡിപ്പാർട്ട്മെന്റ് - 

ഓവർഹെഡ് പ്രൊജക്ടർ 
3 എണ്ണം 

രൂപ 54 ,000 
18 പി1 / 4028 / 09 / എം മെക്കാനിക്കൽഎഞ്ചിനീയറിംഗ് 563 
20/ 09 / പി1/ എം ഡിപ്പാർട്ട്മെന്റ് - 

റ്റി. ഐ . ജി. വെൽഡിംഗ് മെഷീൻ 
എസി/ ഡിസി - 1 എണ്ണം 
രൂപ് 2 ,50 ,000 


- 


450 


225 


490 


26 - 8 - 2009, 
2 മണി 


27 - 8 - 2009 , 
3 മണി 


28 - 8 - 2009, 
- 11 മണി 


282 


603 


| 26 - 8 - 2009 , 

2 മണി 


27 - 8 - 2009 , 
3 മണി 


28 - 8 - 2009 , 
- 11 മണി 


- (1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9) 


19 


19 


1125 


563 


563 


1165 


1165 


27 - 8 - 2009, 
2 മണി 


28 - 8 - 2009, 
3 മണി 


29 - 8 - 2009, 
11 മണി 


20 


675 


338 


715 


715 


27 - 8 - 2009, 
2 മണി 


28 - 8 - 2009, 
3 മണി. 


29 - 8 - 2009, 
11 മണി 


21 


പി1/4244 /09 / സി / സിവിൽ എഞ്ചിനീയറിംഗ് 1125 
ഫിസ്റ്റ് 

ഡിപ്പാർട്ട്മെന്റ് - 
22/ 09/ പി1 / സി . വാട്ടർ ഡയോനൈസേഷൻ 

സിസ്റ്റം -1 എണ്ണം 

രൂപ 5,00 ,000 
പി1 /3997 / 09 / സി / ടി 

- 675 
ഫിസ്റ്റ് 

സ്മാർട്ട് ആന്റിന സിസ്റ്റം 
23/ 09/ പി1/ സി ഫോർ ജി. ഐ .എസ്. ഡാറ്റാ 

കളക്ഷൻ-1 എണ്ണം 

രൂപ 4,95,000 
പി1 / 3995/ 09/ സി / ടി 

1,125 
ഫിസ്റ്റ് 

വീൽ റട്ട് ടെസ്റ്റർ 
24/ 09/ പി1/ സി 1 എണ്ണം 

രൂപ 4,95, 000 
പി1/ 3996 / 09 / സി ടി 

- 1,125 
ഫിസ്റ്റ് 

വികോ മീറ്റർ 
25 / 09/ പി1/ സി 1 എണ്ണം 

രൂപ 4,53, 000 
പി1 / 4245/ 09/ സി / ടി 

2 ,363 
ഫിസ്റ്റ് 

ആറ്റോമിറ്റ് അബ്സോർബ്ഷൻ 
26 / 09/ പി1 / സി - പെട്രോ ഫോട്ടോമീറ്റർ 

രൂപ 13,80, 000 


563 


1,165 


27 - 8 - 2009, 
2 മണി 


28 - 8 - 2009 , 
- 3 മണി 


29 - 8 - 2009 , 
- 11 മണി 


22 


563 


563 


1,165 


27 - 8 - 2009, 
2 മണി 


28 - 8 - 2009 , 
3 മണി 


31 - 8 - 2009, 
11 മണി 


23 


1,182 


2 ,403 


27 - 8 - 2009 , 
2 മണി 


28 - 8 - 2009 , 
3 മണി 


31 - 8 - 2009 , 
11 മണി 


ദർഘാസ് വില പണമായിട്ടോ മണിഓർഡർ ആയിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി എന്നിവ 
രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന മേൽവിലാസത്തിൽ 
അയക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം ആകെ 
വിലയുടെ 1 % നിരതദ്രവ്യവും 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവുംഉണ്ടായിരിക്കേണ്ടതാണ്. 

ദർഘാസ്തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണം 
കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


College of Engineering , 
Thiruvananthapuram . 


( Sd.) 
Principal. 


SHORT TENDER NOTICES 


The sale of tender forms will be closed at 12 Noon 
on 28-8 -2009 . 

Cost of tender forms should be remitted either in 
cash or by money order Rs. 338 + postal charges. No 
other payments through Cheques, Postage stamps , 
Postel Orders or Demand Drafts will be accepted towards 
the cost of tender forms. The forms will not be sent by V. P . P . 

The offer should be valid for a minimum period of 
six months from the date of opening the tenders . No 
advance payments will be given . Tenders without EMD 
will not be accepted . 


No . D1/ 4339 /2009. 

23rd June 2009. 
Tenders , sealed with sealing wax are invited for the 
supply of Equipments of Mechanical Engineering 
Department to Govt . Engineering College , Thrissur. 

Tenders should be superscribed as Tender 
No. D1/36/ 2009 - 10 for the supply of Equipments for 
Mechanical Engineering Department and addressed to 
Principal, Govt. Engineering College , Thrissur, Kerala. The 
last date for the receipt of tender is 28 - 8 - 2009, 2 p .m . The 
tenders will be opened at 11 a .m . on 29 - 8 - 2009 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. 

Intending tenderers may obtain the requisite tender 
form from the Principal, Govt. Engineering College, 
Thrissur on cash remittance of Rs. 338 the price fixed for 
requisite form . Duplicate form if required will be issued at 
Rs. 169 per copy. Tender forms are not transferable . 


- No. D1/4330 /2009 . 

24th June 2009. 
Tenders , sealed with sealing wax, are invited for the 
supply of Equipments of Mechanical Engineering 
Department to Government Engineering College , Thrissur. 

Tenders should be superscribed as Tender 
- No. D1/29/2009- 2010 for the supply of Equipments for 


Mechanical Engineering Department and addressed to 
Principal, Government Engineering College , Thrissur, 
Kerala . The last date for the receipt of tender is 28 -8 -2009, 
2 p . m . The tenders will be opened at 11 a.m . on 29 - 8 - 2009 
in the presence of such of the tenderers or their 
authorised representatives who may be present at that 
time. 


Intending tenderers may obtain the requisite tender 
form from the Principal, Government Engineering College , 
Thrissur on cash remittance of Rs. 338 the price fixed for 
requisite tender form . Duplicate form if required will be 
issued at Rs. 168 per copy. Tender forms are not 
transferable. The sale of tender forms will be closed at 
12 noon on 28 -8 - 2009 . 

Cost of tender forms should be remitted either in 
cash or by money order Rs. 338 + Postal Charges. 
No other payments through Cheques, Postage stamps , 
Postel Orders or Demand Drafts will be accepted towards 
the cost of tender forms. The forms will not be sent 
by V. P. P. 

The offer should be valid for a minimum period of 
six months from the date of opening the tenders. No 
advance payments will be given . Tenders without EMD 
will not be accepted . 


No . D3/4354 /2009. 

3rd July 2009 . 
Tenders , sealed with sealing wax are invited for the 
supply of Room Air Conditioner (Split AC ) for C . C . F . 
Engineering Department of Government Engineering 
College , Thrissur. 

Tenders should be superscribed as Tender 
No. D3/78 /2009 - 10 for the supply of Equipments for C .C .F . 
Engineering Department and addressed to the Principal, 
Government Engineering College, Thrissur, Kerala . The last 
date for the receipt of tender is 21- 8 - 2009, 2 p . m . The 
tenders will be opened at 11 a . m . on 22 - 8 -2009 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. 

Intending tenderers may obtain the requisite tender 
form from the Principal, Government Engineering College, 
Thrissur on cash remittance of Rs. 450 the price fixed for 
requisite tender form . Duplicate form if required will be 
issued at Rs. 225 per copy. Tender forms are not 
transferable . The sale of tender forms will be closed at 
12 noon on 21 -8 -2009 . 

Cost of tender forms should be remitted either in 
cash or by money order Rs. 482 . No other payments 
through Cheques , Postage stamps, Postel Orders or 
Demand Drafts will be accepted towards the cost of 
tender forms. The forms will not be sent by V . P. P. 

The offer should be valid for a minimum period of 
six months from the date of opening the tenders. No 
advance payments will be given . Tenders without EMD 
will not be accepted . 


Government Engineering 
College , Thrissur. 


(Sd .) 
Principal. 


SHORT TENDER NOTICE 
No. D1- 1841/2009 . 

23rd June 2009 . 


No . D1/4335/2009. 

24th June 2009 . 
Tenders, sealed with sealing wax are invited for the 
supply of Equipments of Mechanical Engineering 
Department of Government Engineering College , Thrissur. 

Tenders should be superscribed as Tender 
No. D1/33/2009 - 10 for the supply of Equipments for 
Mechanical Engineering Department and addressed to the 
Principal, Government Engineering College , Thrissur, 
Kerala. The last date for the receipt of tender is 9 -9 -2009 , 
2 p . m . The tenders will be opened at 11 a.m . on 10 -9 - 2009 
in the presence of such of the tenderers or their 
authorised representatives who may be present at that 
time. 

Intending tenderers may obtain the requisite tender 
form from the Principal, Government Engineering College, 
Thrissur on cash remittance of Rs . 450 the price fixed for 
requisite tender form . Duplicate form if required will be 
issued at Rs. 225 per copy. Tender forms are not 
transferable. The sale of tender forms will be closed at 
12 noon on 9 - 9 -2009. 

Cost of tender forms should be remitted either in 
cash or by money order Rs. 450 + Postal Charges . 
No other payments through Cheques, Postage stamps , 
Postel Orders or Demand Drafts will be accepted towards 
the cost of tender forms. The forms will not be sent 
by V . P. P. 

The offer should be valid for a minimum period of 
six months from the date of opening the tenders. No 
advance payments will be given . Tenders without EMD 
will not be accepted . 


Sealed tenders are invited for the supply of 
Micro controller and accessories for the Hardware lab of 
Computer Science & Engineering Department ofGovernment 
Engineering College, Wayanad . 

The tenders should be superscribed the tender 
No. D1- 1841/2009 and due on 18 -8 - 2009 at 2 . p . m . and 
addressed to the Principal ,Government Engineering College , 
Wayanad . Late tenders will notbe accepted . The tenders will 
be opened at 3 p .m on 18 - 8 - 2009 in the presence of such of 
the tenderers or their authorized representatives who may be 
present at that time. 

Intending tenderers may on application to the Principal, 
Government Engineering College , Wayanad obtain the 
requisite tender formsin which tenders should be submitted . 
Application for tender form should be accompanied by a cash 
remittance ofRs.450 which is the price fixed for a form /set of 
formsand which is not refundable under any circumstances . 


- 14 


അടങ്കൽ തുക - രൂപ് 2,36,125 


Those who need tender form by post should send M . O . 
Rs. 480 to the Principal, Government Engineering College , 
Wayanad . The tender forms are not transferable . Sale of 
tender forms will be closed at 3 .p . m . on 17 - 8 - 2009 . 
D . D ./ Cheques/ Postage Stamps etc. will not be accepted 
towards the cost of the tender forms nor will the formsbe 
sent by V . P. P. Duplicate tender forms, if required will be 
issued at Rs. 225 


നിരതദ്രവ്യം - രൂപ 2,360 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 450 (എസ്. റ്റി . 
ഉൾപ്പെടെ). 


ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും- 25- 8- 2009, 1 മണി വരെ. 


- വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 

ദർ ഘാ സ് ലഭി ക്കേണ്ട അവസാന തീയതിയും 
കമ്പ്യൂട്ടർ ഹാർഡ് വെയർ ലാബിലേക്ക് മൈക്രോകൺട്രോളർ, 

സമയവും - 25 - 8 - 2009, 3 മണി. 
അനുബന്ധ സാമഗ്രികൾ മുതലായവ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾക്ഷണിക്കുന്നു . 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എൻജിനീയറിംഗ് 

25 -8 - 2009, 3.15 മണി. 
കോളേജ്, വയനാട്, മാനന്തവാടി, എന്ന വിലാസത്തിൽ അയച്ച് 

- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
തരേണ്ടതും കവറിന് പുറത്ത്ദർഘാസ്നമ്പർ ഡി1 - 1841/2009 എന്ന് 

ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി വരെ ഈ ഓഫീസിൽ 
രേഖപ്പെടുത്തേണ്ടതുമാകുന്നു . 

ലഭ്യമാണ്. ടെലഫോൺ നമ്പർ: 0477 - 2252015. 
- ദർഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യമുള്ളവർക്ക് 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്ഓഫീസിൽ നിന്നും നേരിട്ട് 
450 രൂപയ്ക്കും തപാലിൽ വേണ്ടവർക്ക് 480 രൂപയ്ക്കും ലഭിക്കു 

( 2) 
ന്നതാണ്. ദർഘാസുകൾ 18 - 8- 2009 - ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് 

നമ്പർ സി1 - 4741/ 2009. 

2009ജൂ ലൈ 14. 
മുൻപായി ലഭിക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 

സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് ഗ്രീവ്സ് ഗിയർ 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് - ബോക്സ് പെയറുകൾ-70 ഇനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് 
ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കു 

മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ന്നതല്ല. ആവശ്യമെങ്കിൽ ദർഘാസുകൾ റദ്ദ് ചെയ്യുവാനുളള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ ദർഘാസ് നമ്പർ 39 / സി1/ 2009 - 2010 . 
18 -8 -2009 - ന് 3 മണിക്ക് ഹാജരായിട്ടുള്ളവരുടെസാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 17 -8 - 2009 

അടങ്കൽ തുക - രൂപ 7,25,000 
വൈകുന്നേരം 3 മണിവരെഓഫീസ് വേളയിൽ ലഭ്യമാണ്. ദർഘാസ് 

നിരതദ്രവ്യം രൂപ 7,250 
ഫോറത്തിന്റെ വില ഡി . ഡി. ചെക്ക് പോസ്റ്റൽ ഓർഡർ തുടങ്ങിയ 
രൂപത്തിൽ സ്വീകരിക്കുന്നതല്ല. ഇനങ്ങളെപ്പറ്റിയുള്ള വിശദ 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 750 (എസ്. റ്റി . 
വിവരങ്ങൾ ദർഘാസിനൊപ്പം ലഭിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഉൾപ്പെടെ). 
ദർഘാസ് ഫോറങ്ങൾ 225 രൂപയ്ക്ക്ലഭ്യമാണ്. 

- ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
Government Engineering 

(Sd .) 

സമയവും 18 - 8- 2009, 1 മണി വരെ. 
College , Wayanad. 

Principal. 

ദർ ഘാസ് ലഭി ക്കേണ്ട അവസാന തീയതിയും 
സമയവും 18 - 8- 2009, 3 മണി വരെ. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
18 - 8 - 2009, 3.15 മണി. 


State Water Transport Department 
ലഘദർഘാസ് പരസ്യം 

- ( 1 ) 


ദർഘാസ് സംബ ന്ധിച്ച് കൂടു തൽ വി വ ര ങ്ങ ൾ 
പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി വരെ ഈ 
ഓഫീസിൽ ലഭ്യമാണ്. ടെലിഫോൺ നമ്പർ: 0477 -2252015 . 


നമ്പർ സി5 -7156 / 2009. 


2009 ജൂ 


ലൈ 


14. 


- സംസ്ഥാന ജലഗതാഗത വകുപ്പി ലേക്ക് കോപ്പർ 
റിവറ്റുകൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ- 40 / സി5 / 2009 - 2010 . 


ജലഗതാഗത വകുപ്പ് ഡയറക്ടറേറ്റ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഡയറക്ടർ. 


